Kerala Gazette No . 27 dated 8th July 2014 . 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ എം .1- 30017 / 2014. 


2014 ജൂൺ 5. 


13- 5-2014- ലെ 19 -ാം നമ്പർ കേരള ഗസറ്റിന്റെ വാല്യം 3, പാർട്ട് III - ൽ ലാന്റ് റവന്യൂ കമ്മീഷണറേറ്റ് വിഭാഗത്തിലെ 
സപ്ലിമെന്റ് പേജ് 1- ലെ കൊല്ലം ജില്ലയിലെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച 3- 4 - 2014 - ലെ എം .1 - 64804 / 13 -ാം നമ്പർ 
വിജ്ഞാപനത്തിൽ ക്രമനമ്പർ 1 ആയി പ്രസിദ്ധീകരിച്ച് കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽവില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 25 - ൽ റീസർവെ നമ്പർ 479 / 26 - 2 - 1 എന്ന് തെറ്റായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിജ്ഞാപനം ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവെ 
നമ്പർ 477/ 26- 2 - 1 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


കളക്ടറേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ആന്റണി ഡൊമിനിക്) 


(1) 


നമ്പർ എഫ് - 10264 / 2006 . 


2014 മേയ് 29 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക് ഉത്തരവാകുന്നു . 


സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959, സെക്ഷൻ 28 A , ( ന്യായവില നിർണ്ണയം). 


2. ശ്രീമതി ഭാരതി അമ്മ സമർപ്പിച്ച അപേക്ഷ . 


3. കൊറ്റങ്കര വില്ലേജാഫീസറുടെ 297 / 2014 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl . 
No . 


Block 
No. 


Re-survey / 
Sy. No. 


Sub Division 

No. 


Fair Value 
per Are 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


(1) 
1 


(2) 
16 


(3) 
638 - 


Kollam 


Kottamkara 


2,00 ,000 


Kottamkara 
Grama Panchayath 


Residential 

plot with 
road access 


നമ്പർ എഫ് - 1004/ 2014 . 


2014 മേയ് 29 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959, സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
3. ശ്രീ . വിനോദ്കുമാർ, ശ്രീ . വിജയൻ എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

4. ഇളമ്പള്ളൂർ വില്ലേജാഫീസറുടെ 98 / 2014, പൂതക്കുളം വില്ലേജാഫീസറുടെ 84 / 14 നമ്പർ റിപ്പോർട്ടുകൾ. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുതഅപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടത്തിന്റെ അടിസ്ഥാന 
ത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജിൽ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില ( ആർ 
നമ്പർ നമ്പർ വിലയും 

ക്കേഷൻ ഒന്നിന്) 


( 1 ) 


( 2) 


(3) 


(4) 


| (5 ) 


(6) 


( 7) 


കൊല്ലം 


ഇളമ്പള്ളൂർ- 17 


225/2 


Wet land 


60 , 000 


- 


5,000 


Residential 
Plot with 
Panchayat 
road access 


1. ശ്രീ . വിനോദ്കുമാർ, 

ബിന്ദു ഭവൻ, 
പുനുക്കന്നൂർ, 

പെരുമ്പുഴ പി . ഒ . 
2 . ശ്രീ . വിജയൻ, 

നെടിയവിള വീട്, 
നെടുങ്ങോലം പി. ഒ., 
കരടിമുക്ക്, 
ഒഴുകുപാറ 


- കൊല്ലം 


പൂതക്കുളം- 36 


23 /14 - 


Govt. Property 


65 , 000 


Residential 
Plot with 
road access 


നമ്പർ എഫ് - 10264/ 2006. 


2014 മേയ് 30 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക് ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 A , ( ന്യായവില നിർണ്ണയം). 

2. ശ്രീ . ഹരി, ബി. സമർപ്പിച്ച അപേക്ഷ . 
3. കുന്നത്തൂർ വില്ലേജാഫീസറുടെ 190 / 2014 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl. 
No. 


Block 
No. 


Re-survey/ 

Sy . No. 


Sub Division 

No . 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


1 


17 


619 


Kunnathur Kunnathur- 17 


60,000 


7, 10 , 

15 


Kunnathur 
Grama Panchayath 


Residential 

plot with 
road access 


നമ്പർ എഫ് - 10264 / 2006. 


2014 ജൂൺ 3. 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക്ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 , സെക്ഷൻ 28 A , ( ന്യായവില നിർണ്ണയം) 

- 2. ശ്രീ . സുനിൽകുമാർ സമർപ്പിച്ച അപേക്ഷ . 
3. ശാസ്താംകോട്ട വില്ലേജാഫീസറുടെ 146/ 2014 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl . 
No. 


Block 
No. 


Re-survey/ 

Sy . No. 


Sub Division 

No . 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


| 1 


15 


335 


18 ,000 


Sasthamcottah 
Grama Panchayath 


Kunnathur Sasthamcottah Residential 

15 plot without 

vehicular access 


2 


15 


332 


16 


നമ്പർ എഫ് - 10264 / 2006. 


2014 ജൂൺ 4 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

- വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക്ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 A , ( ന്യായവില നിർണ്ണയം) 

| 2. ശ്രീമതി നസീമാബീവി സമർപ്പിച്ച അപേക്ഷ . 

3. നെടുവത്തൂർ വില്ലേജാഫീസറുടെ 198/ 2014 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. - 
Sl. Block Re -Survey/ Sub Division Local Body Taluk Village Classification Fair Value 
No. No. Sy. No . No . 

per Are 


(4) 


(1) 
| 1 


(2) 
9 


(3) 
577 


( ) (7) 
Kottarakkara Neduvathur 


(5) 
Neduvathur 
Grama Panchayath 


(9) 
30, 000 


- 


11 


(8) 
Residential 

plot with 
Panchayat 
road access 


നമ്പർ എഫ് - 1004 / 2014. 


2014 ജൂൺ 4. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത നിയമം 1959, സെക്ഷൻ 28 എ , ചട്ടം 5( 4). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1 - 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
3. ശ്രീ. അബ്ദുൾ വാഹിദ്, ശ്രീ . പ്രകാശ്എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

4. കുമ്മിൾ വില്ലേജാഫീസറുടെ 143/ 2014, പൂതക്കുളം വില്ലേജാഫീസറുടെ 91/ 14 നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും, സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടത്തിന്റെ അടിസ്ഥാന 
ത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില ( ആർ 
നമ്പർ നമ്പർ വിലയും 

ക്കേഷൻ ഒന്നിന്) 


( 1 ) 


(5) 


( 6 ) 


കൊട്ടാരക്കര കുമ്മിൾ -51 


Govt. Property 


30, 000 


1/ 10 , 
1/11, 


Garden land 
without 
road access 


1/ 12 


1. ശ്രീ. അബ്ദുൾവാഹിദ്, 

A . V ഹൗസ്, 
ചെറുതോട്, കുമ്മിൾ, 

കൊട്ടാരക്കര 
2. ശ്രീ. പ്രകാശ്, 
ചാലിൽ ലക്ഷം വീട്, 
പൂതക്കുളം, 
കൊല്ലം. 


കൊല്ലം 


പൂതക്കുളം- 36 


518 / 12 


Govt. Property 


62 ,500 


Residential 
Plot with 
road access 


നമ്പർ എഫ് - 1004 / 2014. 


2014 ജൂൺ 6. 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959, സെക്ഷൻ 28 എ , ചട്ടം 5(4). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
- 3. ശ്രീ. ബാബു , എസ്., ശ്രീ . വിൽസൺ എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

4. പള്ളിമൺ വില്ലേജാഫീസറുടെ 124/ 2014, കൊല്ലം തഹശീൽദാരുടെ B5- 2700 /14 നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും, സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടത്തിന്റെ അടിസ്ഥാന 
ത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർവെയ 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില ( ആർ 
നമ്പർ നമ്പർ വിലയും 

ക്കേഷൻ ഒന്നിന് 


( 4) 


| ( 7 ) 


കൊല്ലം പള്ളിമൺ- 21 


Govt. Property 


35 ,000 


505 / 9, 
505/ 11 


Residential 
Plot with 
road access 


1. ശ്രീ . ബാബു , എസ്., 

തങ്കാലയം, ഒഴുകുപാറ, 
പോളച്ചിറ ( പി. ഒ.), 
നെടുങ്ങോലം, 

പരവൂർ, കൊല്ലം 
- 2. ശ്രീ . വിൽസൺ, 

പെരുമ്പള്ളിതൊടിയിൽ, 
-മുണ്ടയ്ക്കൽ 


കൊല്ലം മുണ്ടയ്ക്കൽ- 115 


32 / 2 


Govt. Property 


1,50,000 


Residential 
Plot without 
road access 


നമ്പർ എഫ് - 10264/ 2006. 


2014 ജൂൺ 7 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

- വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക്ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത നിയമം 1959, സെക്ഷൻ28 A , ( ന്യായവില നിർണ്ണയം). 

- 2. ശ്രീ . രാജു , ശ്രീ. മസൂദ് & ശ്രീമതി അസീന എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

3. പൂയപ്പള്ളി വില്ലേജാഫീസറുടെ 97 /2014, മുണ്ടയ്ക്കൽവില്ലേജാഫീസറുടെ 350/ 2014 നമ്പർ റിപ്പോർട്ടുകൾ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl. 
No. 


Block 
No. 


Re-survey / 

Sy . No. 


Sub Division 

No . 


Fair Value 
per Are 


(4) 


(1) 
1 


(2) 
34 


(3) 
274 


(5) 
| Pooyappally 
Grama Panchayath 


(6 (7) 
Kottarakkara Pooyappally 


(9) 
30,000 


(8) 
Residential 

plot with 
road access 
Residential - 
plot without 
road access 


- 2 


25 


258 


Kollam 


Mundakkal 


2, 50 ,000 


Kollam 
Corporation 


നമ്പർ എഫ് - 10264/ 2006 . 


2014 ജൂ 


ൺ 


10 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - വിജ്ഞാപനത്തിൽ ഉൾപ്പെടാതെപോയ വസ്തുക്കളുടെ വില നിർണ്ണയിച്ച് 

വിജ്ഞാപനം ചെയ്യുന്നതിലേക്ക്ഉത്തരവാകുന്നു . 


സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959, സെക്ഷൻ 28 A , ( ന്യായവില നിർണ്ണയം). 

- 2. ശ്രീ . സുകുമാരൻ, ശ്രീ . രാജു ജോർജ്ജ് എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
- 3. പൂയപ്പള്ളി വില്ലേജാഫീസറുടെ 96 /2014 , പോരുവഴി വില്ലേജാഫീസറുടെ 50/ 2014 നമ്പർ റിപ്പോർട്ടുകൾ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl. 
No. 


Block 
No. 


Re- survey / 

Sy. No. 


Sub Division 

No. 


Fair Value 
per Are 


(4) 


(5) 


6 


(7) 


(8) 


(9) 


(1) 
| 1 


(2) 
35 


(3) 
186 


14, 15 


Kottarakkara Pooyappally 


1, 00, 000 


| Pooyappally 
Grama Panchayath 


Residential 

plot with 
Panchayath 
road access 


- 2 


5 


128 


9 , 10 


Kunnathur 


Poruvazhy 


30.000 


Poruvazhy 
Grama Panchayath 


Residential 
plot without 
road access 


( 10 ) 


നമ്പർ എഫ് -1004/ 2014. 

2014 ജൂ ൺ 11. 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959, സെക്ഷൻ 28 എ , ചട്ടം 5 ( 4). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013. തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
- 3. ശ്രീ . മനോജ്, ശ്രീ . ഓമനക്കുട്ടൻ എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 

4. കൊട്ടാരക്കര വില്ലേജാഫീസറുടെ 140/2014, കരീപ്ര വില്ലേജാഫീസറുടെ 94/2014 നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാന 
ത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസ്സിഫിക്കേഷൻ 
ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / - 6 - 3 - 2010 - ലെ 

പുനർ - പുനർ 
വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില ( ആർ 
-- നമ്പർ നമ്പർ 

വിലയും ക്കേഷൻ ഒന്നിന്) 


( 5 ) 


കൊട്ടാരക്കര കൊട്ടാരക്കര - 31 


147 / 21 


- 4, 00 , 000 


Wet land 

1,50,000 


1. ശ്രീ. മനോജ്, 

മഞ്ജുവിലാസം, 
പുലമൺ, 

മെലം മുറി, 
കൊട്ടാരക്കര 


Residential 
Plot with 
road access 


കൊട്ടാരക്കര 


കരീപ്ര - 7 


316 / 5 


Govt. Property 


35, 000 


2. ശ്രീ . ഓമനക്കുട്ടൻ, 

ശ്രീനിലയം, 
- കടയ്ക്കോട്. 


Residential 
Plot with 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


7 


PATHANAMTHITTA DISTRICT 


FORM C 


NOTIFICATIONS 
Whereas it is expedient to publish a notification showing revised Value of Land as required 
under Section 28 A of the Kerala Stamp Act, 1959, read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp 
( Fixation of Fair Value of Land ) Rules , 1995 , the fair value of land in Pathanamthitta District is hereby 
fixed finally as shown in the Schedule hereto : 


No. C3 - 14555 /14 . 


3rd June 2014 . 


SCHEDULE 


District — Pathanamthitta . 


Taluk - Kozhencherry. 
Survey Re - survey 
No. Block 


Re-survey 

No . 


Sub Division 

No . 


Panchayat/ 
Municipality 


Ward 
No . 


Classification 

by use 


Village — Kulanada. 
Fair value Revised 
already fixed fair value 


Kulanada 
Panchayat 


5 


Wet land 


40,002 


20,000 


No . C3 -14556 / 14 . 


6th June 2014 


SCHEDULE 


District — Pathanamthitta . 


Taluk — Kozhencherry . 


Village — Elanthoor. 


Survey 
No. 


Re -survey 

Block 


Re- survey 

No. 


Sub Division 

No. 


Panchayat/ 
Municipality 


Ward 
No . 


Classification 

by use 


Fair value 
already fixed 


Revised 
fair value 


10 


289 


8 


8 


Wet land 


10 ,000 


Elanthoor 
Panchayat 


Collectorate , 
Pathanamthitta . 


(Sd .) 
District Collector. 


ERNAKULAM DISTRICT 


FORM C 


[ See Rule 5 ( 8 )] 


NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised value land as required under Section 28A of the 
Kerala Stamp Act , 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair value of land ) Rules 1995 
the fair value of land in Ernakulam District is hereby fixed finally as shown in the Schedule hereto . 


(1) 


SCHEDULE 


No . A2- 23598 /2014 . 


15th May 2014 


District — Ernakulam . 


Taluk — Aluva . 


Village - Angamaly. 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Re - survey 
Number with 
Sub -division 

Number 


Ward & No. 


Fair value of 

the land 
already fixed 

per Are 


Revised fair 
value of land 

per Are 


(2 ) 


(3 ) 


(4 ) 


(5 ) 


(6 ) 


Chetikod - 13 


14 ,00 ,000 


4 ,00 ,000 


255 / 12 - 1 
Block No. XII 


Angamaly 
Municipality 


Residential 

Plot with 
Corp ./ 

Mun ./Pan . 
road access 


(2) 


SCHEDULE 


No . A2-2995 /2014 . 


15th May 2014 


District - Ernakulam . 


Taluk — Aluva . 


Village — Angamaly. 


Re- survey 
Number with 
Sub - division 

Number 


Corporation / 
Municipality/ 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of 

the land 
already fixed 

per Are 


Revised fair 
value of land 

per Are 


( 1) 


(2 ) 


(3 ) 


(4 ) 


(5 ) 


(6 ) 


Solv 


Nayathode -15 


13 ,30 ,000 


6 ,25 ,000 


Re-survey 

Block 12 
Re-survey No. 

324 / 18 -2 


Angamaly 
Municipality 


Residential 
Plot with 

Private 
road access 


SCHEDULE 


No. A2- 21189 /2014 . 


15th May 2014 


District - Ernakulam . 


Taluk — Aluva . 


Village — Angamaly. 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Re- survey 
Number with 
Sub -division 

Number 


Classification 

by use 


Fair value of 

the land 
already fixed 

per Are 


Revised fair 
value of land 

per Are 


(1 ) 


(4 ) 


(5 ) 


(6 ) 


10 ,00 ,000 


4 , 00 , 000 


219 /3 - 3 
Block No. XI 


Angamaly 
Municipality 


Residential 

Plot with 
Corp ./Mun./Pan . 

road access 


SCHEDULE 


Noa 


No . A2- 84659/2013 . 


15th May 2014 


District - Ernakulam . 


Taluk — Muvattupuzha . 


Village - Piravam . 


Corporation / 
Municipality/ 
Panchayath 


Classification 

by use 


Survey 
Number with 
Sub - Division 

Number 


Ward & No. 


Fair value of 

the land 
already fixed 

Per Are 


Revised fair 
value of land 

Per Are 


( 1) 


(6 ) 


Ward -5 


6 ,00 ,000 


4,50,000 


581/9 , 
581/ 10 


Piravam 
Panchayath 


Commercially 
Important Plot 


Collectorate, 
Ernakulam . 


(Sd.) 
Collector. 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1950 read with rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995. 

Now therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in column (1 ) thereof. 


(1) 


No. A1- 3826 /2014 /K . Dis. 


SCHEDULE 


22nd May 2014 


District - Ernakulam . 


Taluk - Aluva . 


Village — Angamaly . 


Sub 


Sl. 


Sy. Division 


Re -Sy. Re -Sy. 
Block No . 


Corporation / Name and Name & 
Municipality/ Number of Number 
Panchayath Ward /Local of Ward 


Fair Value 

per Are 


Classification 

by use 


Re- Sy. 

Sub 
Division 

No. 
(0) 


No . 


No . 


body 


(1) 


(2) 


(3) 


(4) 


(5) 


(7) 


(8) 


(9) 


(10) 


(11) 


3501A 


. 


. 


12 


237 


2-2 


M 


5 ,00 ,000 


Angamaly Kavaraparambu 
Municipality 


Residential 

Plot with 
Private road 


access 


No. N - 2015/ 14 /K . Dis ./(2872 ). 


22nd May 2014 


SCHEDULE 


District — Ernakulam . 


Taluk — Kochi. 


Village - Palluruthy. 


Sub 


AC 


Si. 
No . 


Sy. Division 
No . No . 


Re -Sy. Re -Sy. 
Block No. 


Re -Sy. 

Sub 
Division 
No . 
(0 


Fair Value 
per Are 


Corporation / Name and Name & 
Municipality / Number of Number 
Panchayath Ward /Local of Ward 

body 
(7) (8) 


Classification 

by use 


(1) 


(2) 


(3) 


(4) 


(5) 


( 10 ) 


( 11) 


3001A 


131 


2 


. 


. 


. 


4 ,00, 000 


Corporation Cochin 

Corporation 


Mundamveli 

17 


Residential 
plot with 

Private 
Road access 


No . N - 3827 /14 (2863) K .Dis. 


28th May 2014 


SCHEDULE 


District — Ernakulam . 


Taluk — Aluva . 


Village - Angamaly. 


Sub 


Si. 
No . 


Sy. 
No . 


Re -Sy. Re -Sy. 
Block No . 


Re- Sy. 

Sub 
Division 
No. 
(0 


Fair Value 
per Are 


Corporation / Name and Name & 
Municipality / Number of Number 
Panchayath Ward /Local of Ward 

body 
(7) (8) (9) 


Classification 

by use 


(1) 


(2) 


(3) 


(4) 


(5) 


( 10 ) 


(11) 


3501A 


237 


2 -5 


M 


5, 00 ,000 


3501A 


. 


. 


12 


237 


26 


M 


6 ,00 ,000 


Angamaly Kavaraparambu Residential 
Municipality 12 plot with 

Private 

Road access 
Angamaly Kavaraparambu Residential 
Municipality 12 plot with 

Corporation / 
Municipality / 

Panchayat 
Road access 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector 


NOTIFICATION 
No . N -5363/ 14 (2778 ). 

21st June 2014 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1950 read with rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995. 

Now , Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in column (1 ) thereof. 


11 


SCHEDULE 


District — Ernakulam . 


Taluk - Aluva . 


Sub 


Sy. Division 
No. No. 


Re- Sy. Re -Sy. 
Block No. 


No . 


Re -Sy. 

Sub 
Division 
No. 
(0 
17 


(1) 
10183 
( A ) 


(2) 
. 


(3) 
. 


(4) 
11 


(5) 
453 


Village — Angamaly. 
Corporation / Name and Name & 

Fair Value 
Municipality / Number of Number Classification 
Panchayath Ward/ Local of Ward by use 

per Are 
Body 
(7) (8) (9) (10) 

( 11) 
M Angamaly Kothakulangara Residential 9,00,000 

West-3 plot with 

Private 
Road access 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Revenue Divisional Officer (i/c). 


FORM ‘ A 
[See Rule 4 ] 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 


Now , Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the survey/ re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in column ( 11 ) thereof. 


(1) 


No. A7-11089/2013. 


10th February 2014. 


SCHEDULE 


District - Ernakulam . 


Taluk — Kunnathunadu . 


Village — Marambilli. 


Sl. 
No . 


Sub 
Sy. Division 
No. No . 


Re-Sy. Re-Sy. 
Block No . 


Re- Sy. 

Sub 
Division 


No. 


( 10 ) 


( 11) 


(1) 
1 


(2) 
- 


(3) 
- 


(4) 
23 


(5) 
170 


(0) 
10 


Corporation / Name of Name & 

Fair Value 
Municipality/ Local Body Number Classification 
Panchayath Panch ./Muni./ of Ward by use 

per Are 
Corp . 
(7) (8) (9) 
P Vazhakkulam 

Residential 1,00 ,000 

Plot with 
Corporation / 
Municipality / 

Panchayath 
road access 


No. A9-2928/2014 . 


26th May 2014 


SCHEDULE 


Taluk — Kunnathunadu . 


Sub 


Si. 
No . 


Sy. Division 
No . No. 


Re - Sy. Re-Sy. 
Block No. 


District - Ernakulam . 

Village — Arakkappadi. 
Re - Sy. Corporation ) Name of Name & 

Fair Value 
Sub Municipality / Local Body Number Classification 

per Are 
Division Panchayath Panch ./Muni./ of Ward by use 
No. 

Corp . 
(O 

(10 ) 

(11 ) 


(8 ) 


(0 ) 


(1) 
1 


(2) 
. 


(3) 
. 


(4) 
28 


(5) 
234 


142 


P 


Vengola 


81,250 


Residential 

Plot with 
Corporation / 
Municipality / 
Panchayath 
road access 


2 


. 


. 


28 


234 


141 


P 


Vengola 


81,250 


Residential 

Plot with 
Corporation / 
Municipality / 
Panchayath 
road access 


3 


.. 


. 


28 


234 


1-2 


P 


Vengola 


81, 250 


Residential 

Plot with 
Corporation / 
Municipality / 

Panchayath 
road access 


4 


.. 


. 


28 


234 


19 


P 


Vengola 


46 ,875 


Residential 
Plot with 

Private 
road access 


5 


. 


. 


28 


234 


13 


P 


Vengola 


46 ,875 


Residential 
Plot with 

Private 
road access 


No. A9-628 / 2014 . 


Taluk — Muvattupuzha . 


27th May 2014 
SCHEDULE 
District - Ernakulam . 

Village — Piravom . 
Re- Sy. Corporation / Name of Name & 

Fair Value 
Sub Municipality / Local Body Number Classification 
Division Panchayath Panch ./Muni./ of Ward 

per Are 

by use 
No. 

Corp . 
(6) (7) (8) 

( 10 ) 

(11) 


Sub 


sobie 


w Division 


Re-Sy. Re-Sy. De 


Re - Sy. Re - Sy. 
Block No. 


No. 


No . No. 


(3) 


(4) 


(5) 


(1) 
1 


(2) 
M - 468 


14 


.. 


. 


. .. 


M 


Piravam ( M ) * 


.. 


1,00 ,000 


Residential 
Plot with 
NH/ PWD 
road access 


No. A9-3396/2014. 


Taluk - Kunnathunadu . 


SL. 
No. 


Sub 
Sy. Division 
No. No . 


Re- Sy. Re- Sy. 
Block No. 


27th May 2014. 
SCHEDULE 
District - - Ernakulam . 

Village — Vazhakkulam . 
Re- Sy. Corporation/ Name of Name & 
Sub Municipality / Local Body 

Fair Value 

Number Classification 
Division 

per Are 
Panchayath Panch ./Muni./ of Ward by use 

Corp . 
(6) ( 7) (8) (9 ) 

(10) 
1 P Vazhakkulam .. Residential 1 ,25,000 

Plot with 
Corporation / 
Municipality / 

Panchayath 
road access 


| No . 


(11 ) 


- (1) 
- 1 


(2 ) 
.. 


(3) 
.. 


(4) 
23 


( 5) 
479 


Revenue Divisional Office , 
Muvattupuzha. 


( Sd .) 
Revenue Divisional Officer. 


THRISSUR DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ബി5 - 19713 / 2011. 


2014 ജൂൺ 4 . 


6- 3-2010 -ാം തീയതിയിലെ 515 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റ് പ്രകാരം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ താലൂക്കിൽ 
ഉൾപ്പെട്ട ഭൂമികളുടെ ന്യായവില സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ടി താലൂക്കിൽ ഉൾപ്പെട്ട എടക്കുന്നി, കൈനൂർ, 
പാണഞ്ചേരി, പീച്ചി, പുല്ലഴി, പുള്ള്, വിൽവട്ടം എന്നീ വില്ലേജുകളിലെ ഏതാനും സർവ്വേ നമ്പരുകളിൽപ്പെട്ട സ്വകാര്യ ഭൂമി 
“ സർക്കാർ ഭൂമി” എന്ന് തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതും ചില സർവ്വ / സബ് ഡിവിഷനുകൾക്ക് ന്യായവില 
നിശ്ചയിക്കാൻ വിട്ടുപോയിട്ടുള്ളതും ചില വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. 
ഇപ്രകാരമുള്ള ഭൂമികൾക്ക് ന്യായവില നിശ്ചയിക്കുന്നതിന് ഭൂമിയുടെ കൈവശക്കാർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ തൃശ്ശൂർ 
അഡീഷണൽ തഹശീൽദാരുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ന്യായവില നിശ്ചയിച്ച് ഈ ഓഫീസിൽനിന്നും ഉത്തരവായിട്ടുള്ള 
താ ണ് . ടി സർ / സബ് ഡിവി ഷ ന ക ളിൽപ്പെട്ട വസ്തുക്കൾക്ക് പുതുക്കി നിശ്ചയിച്ച ന്യായ വില താഴെ പറയുന്ന 
ക്ലാസിഫിക്കേഷനുകൾ പ്രകാരം തിരുത്തിവായിക്കേണ്ടതാണ്. 


FORM " A 


[ See Rule 4 ] 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp (Fixation for Fair Value of Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in column (11) thereof . 


No. B5 -7126 /2014 /K . Dis. 


19th May 2014 . 


DULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Edakkunni. 


Sl. Sy. 
No . No . 


Sub 
Division 

No . 


Re -sy. Re-sy. 
Block No. 


Classification 

by use 


Fair Value 
per Are 


Re-sy. Panchayath / Name of Local Name and 

Sub Municipality / Panchayath / Number 
Division Corporation Municipality / of Ward 
No. 

Corporation 
(0 (7) (8) (9 
78 Corporation Thrissur - 


(1) (2) 
- 220 


(3) 
1 


(4) 
71 


(5) 
57 


( 10) 
Wet Land 


(11) 
67,200 


(2) 


No. B5-7125 /2014 /K . Dis . 


21st May 2014 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Sub 


Sl. 


Sy. 


Division 


Re- sy. Re-sy. 
Block No . 


Village — Kainoor. 
Re-sy. Panchayath / Name of Local Name and 

Fair Value 
Sub Municipality/ Panchayath / Number Classification 
Division Corporation Municipality of Ward 

per Are 

by use P 
Corporation 
(6) (7) (8) (9) (10 ) (11) 


No . No . 


No . 


(1) 


(2) 


(3) 


(4) 


(5) 


1 


537 


19 


. 


. 


. 


Panchayath 


Puthur 


50 ,011 


Residential 

plot with 
Panchayath 
road access 


No. B5-7354/2014/K . Dis . 


21st May 2014 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Pananchery . 


Sub 


sl. Sy. Division 
No . No . No . 


Re-sy. Re -sy. 
Block No. 


Classification 

by use 


Fair Value 
per Are 


Re-sy. Panchayath / Name of Local Name and 

Sub Municipality / Panchayath Number 
Division Corporation Municipality of Ward 
No. 

Corporation 
(0 (7) (8) (9) 
. Panchayath Pananchery 5 


(11) 


(1) (2) 
1 337 


(3) 
. 


(4) 
80 


(5) 
337 


(10 ) 
Garden land 

without 
road access 


15 ,000 


No . 35-2520 /2014/K . Dis . 


30th April 2014 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Peechi. 


Sub 


Sl. Sy. 
No . No . 


e 


Division 


Division 

No . 


Re-sy: Re-sy 


Re - sy. Re-sy . 
Block No. 


Re -sy. Panchayath / Name of Local Name and 

Sub Municipality / Panchayath / Number 
Division Corporation Municipality of Ward 
No . 

Corporation 
(0) (7) (8) (9 ) 


Fair Value 
per Are 


Classification 

by use 


(1) 


(2) 


(3) 


(4) 


(5) 


(10 ) 


(11) 


. 


876 


2 , 3 


. 


. 


. 


Panchayath 


Pananchery 


Edappalam 


3,50 ,000 


Residential 
plot without 
vehicular access 


No. B5 - 933 /2014 /K . Dis . 


18th March 2014 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Sub 


Sl. Sy. 
No . No . 


Division 

No . 


Re- sy. Re-sy. 
Block No. 


No. 


Village — Peechi. 
Re-sy. Panchayath / Name of Local Name and 
Sub Municipality/ Panchayath / Number Classification 

Fair Value 
Division Corporation Municipality of Ward 

per Are 

by use 
Corporation 
(0 (7) (8) (9) ( 10 ) (11 ) 
. Panchayath Pananchery XVI Garden land 30,000 

Orappanpara without 

road access 


(1) 


(2) 


(3) 


(4) 
. 


(5) 
. 


- 


2446 


5 


(6 ) 


No . B5- 1223 /2014/K . Dis. 


18th March 2014 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Pullazhi. 


Sub 


Si. Sy. 
No . No . 


Division 

No . 


Re-sy. Re -sy. 
Block No . 


Classification 

by use 


"Fair Value 

per Are 


Re-sy. Panchayath / Name of Local Name and 

Sub Municipality / Panchayath / Number 
Division Corporation Municipality of Ward 
No. 

Corporation 
(6) (7) (8) 
. Corporation Thrissur с 


( 10 ) 


(11) 


(1) 
1 


(2) 
557 


(4) 
. 


(5) 
. 


2,75 ,000 


(3) 
16 , 17, 
18, 22, 
40 , 43 , 
44 , 41 


Residential 

plot with 
Corporation 
road access 


No. B5- 1674 /2014 /K . Dis . 


20th March 2014 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


si. Sy. 
Dl Dy. 
No . No . 


Sub 
Division 
Division 

No . 


Re - sy. Re-sy . 
Block No 


Village — Pullu . 
Re -sy . Panchayath / Name of Local Body Name and 

Fair Value 
Sub Municipality/ Panchayath / Number Classification 
Division Corporation Municipality 

per Are 

of Ward by use 
No. 

Corporation 
(6) (7) (8) (9 ( 10) ( 11 ) 

Panchayath Ch 
. Panchayath Chazhur Pullu Wet land 2.000 


(1) (2) 


(3) 


(4) 


(5) 


.. 


95 


11 


.. 


. 


(8 ) 


No. B5 -7753 /2014 /K . Dis . 


31st May 2014 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Si. Sy. 
No . No . 


Sub 
Division 

No. 


" 


Village — Vilvattam . 
Re- sy. Panchayath / Name of Local Body Name and 

Fair Value 
Re-sy. Re - sy. Sub Municipality/ Panchayath / Number Classification 

per Are 
Block No. Division Corporation Municipality / of Ward by use 
No . 

Corporation 
(4) (5) (0 (7) (8) (9) ( 10 ) ( 11) 
50 9 17 Corporation Thrissur 

Residential 1,60 ,000 
Ramavarma plot with 
puram 

Corporation 
road access 


(1) 
1 


(2) 
509 


(3) 
13 


(9 ) 


No. B5 -627 /2014 / K . Dis . 


26th February 2014 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Sub 
Si. Sy. Division 
No . No . No. 


(1) 
1 


(2) 
. 


(3) 
.. 


Village — Vilvattam . 
Re -sy. Panchayath / Name of Local Body Name and 
Re- sy. Re-sy. Sub Municipality / 

Fair Value 
Panchayath / Number Classification 
Block No . Division Corporation Municipality of Ward by use 

per Are 
No. 

Corporation 
(4) (5) (0) (7) 

(8) (9) ( 10 ) ( 11) 
50 6 64 Corporation Thrissur 

Residential 1,50 ,000 
Ramavarma plot with 
puram 

Corporation 
road access 


Revenue Divisional Office , 
Thrissur. 


(Sd .) 
Sub Collector. 


17 


KOZHIKODE DISTRICT 


FORM " A 
[See Rule 4 ] 

NOTIFICATION 
No . 891 / 2013 . 

19th May 2014. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp ( Fixation for Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in column (11) thereof . 


SCHEDULE 


District Kozhikode . 


Taluk — Vatakara . 


Village _ Vatakara . 


Sub 


Sl. 


No . 


No . 


Desom — Vatakara . 
Re- sy. Panchayath / Name of Local body Name and 

Fair Value 
Re - sy . Re- sy. Sub Municipality/ Panchayath/ Number Classification 
Block No. Division Corporation Municipality of Ward by use 

per Are 
- No . 

Corporation 
(4) (5) 6 ( 7) 

(8 ) ( 9) 

- ( 11) 
.. 17 12 M Vatakara . Residential 4,00,000 

plot without 
road access 


No. 
(3) 
.. 


- (1) 
- 1 


(10 ) 


(2 ) 
.. 


Office of the Sub Collector, 
Kozhikode. 


(Sd .) 
Sub Collector 


WAYANAD DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ കെ - 2329 / 2014. 

2014 മേയ് 30. 
വിഷയം: - ഫെയർവാല്യൂ - ന്യായവില തെറ്റായി പ്രസിദ്ധീകരിച്ചത് തിരുത്തൽ വിജ്ഞാപനം നടത്തുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) ഈ കാര്യാലയത്തിൽ നിന്നും 10 - 1-2014 - ന് കെ -7000 /2013 -ാം നമ്പരായി അയച്ചുതന്ന നടപടിക്രമം. 
- (2 ) ആ കാര്യാലയത്തിൽ നിന്നും 25 - 2 - 2014 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 8 ( വാല്യം 3, പാർട്ട് III ) 

പ്രകാരം നടത്തിയ വിജ്ഞാപനം. 


25- 2 - 2014 - ലെ കേരള ഗസറ്റ് നമ്പർ 8 ( വാല്യം 3, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിലെ 
സപ്ലിമെന്റ് പേജ് നമ്പർ 7 - ൽ വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ തരിയോട് വില്ലേജിൽ ശ്രീ . നെൽസൺ വിറ്റ് ചർച്ച് 
എന്നവർ കൈവശം വയ്ക്കുന്ന ബ്ലോക്ക് 6 റീ സർവ്വേ 15 / 2, 3 ,8, 9, 10 എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചതിൽ 
ഏക്കർ ഒന്നിന് " 21,000 എന്ന് തെറ്റായി പ്രസിദ്ധീകരിച്ചത് മാറ്റി ശരിയായ തുകയായ ആർ ഒന്നിന് 21,000 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
മാനന്തവാടി. 


- ( ഒപ്പ്) 
സബ് കളക്ടർ. 


KANNUR DISTRICT 


തിരുത്തൽ പരസ്യം 


റഫ് . ഡി - 1309 / 2014 . 

2014 മേയ് 30. 
6 -3 - 2010 - ലെ കേരള ഗസറ്റ് നമ്പർ 515 ( 20 ) വാല്യം 55 - ൽ ക്രമനമ്പർ 13456, 13462, 13463 എന്നിവയിൽ കോളം 4- ൽ ബ്ലോക്ക് 
നമ്പർ 5 എന്നത് തിരുത്തി ബ്ലോക്ക് നമ്പർ 4 എന്ന് വായിക്കേണ്ടതാണ്. വിജ്ഞാപനത്തിലെ മറ്റ് കാര്യങ്ങളിലൊന്നുംതന്നെ 
മാറ്റമില്ല . 
സബ് കളക്ടറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
തലശ്ശേരി. 

സബ് കളക്ടർ. 


